O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9227 


Revenue Department 


26th October 2021 


Kottayam District 


Kottayam Taluk 


NOTICE 


: ബി 3 8642 1 2020 


08-09-2021 


അവകാശ 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി എൻ ശാരദ മുട്ടമ്പലം കരയിൽ 
ഉഴത്തിൽ പറമ്പിൽ വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടമ്പലം വില്ലേജിൽ പരേതയുടെ സഹോദരന്റെ മകൻ വിഷ്ണു വി , മുട്ടമ്പലം 
കരയിൽ ഉഴത്തിൽ പറമ്പിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-06-2020 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവ ണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


37 


രവികൃഷ്ണൻ പരേതനായ സഹോദരൻ 
| പി എൻ വിശ്വംബരന്റെ 

പരേതനായ സഹോദരൻ 
പി എൻ വിശ്വംബരന്റെ 


2 


വിഷ്ണു വി 


മകൻ 


34 


No : B3 11682021 


14-09-2021 


Notice is hereby given to all to whom it may be concern that Jubin Tom George Puliyelil Green Valley Villas Kalarickal 
Lane Manganam , Muttambalam Village , Kottayam Taluk of Kottayam District has filed an application of a legal heirship 
certificate to produce before various purposes in respect of the legal heirs of late George Thomas Puliyelil Green Valley 
Villas Kalarickal Lane Manganam who expired on 04-11-2020 and that it has been reported to this office that the persons 
named in the scheduled below are the legal heirs of the said late George Thomas . that it is proposed to issue a legal 
heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate 
accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Kottayam within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 
considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Wife 


57 


Sosamma George 
Jubin Tom George 


2 


| സ 


Son 


32 


3 


Juan Oommen George 


Son 


20 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9228 


KERALA GAZETTE 


Part III 


: ബി 3 4762 1 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം കെ രാമൻകുട്ടി ചിങ്ങവനം കരയി 
ൽ മണിതറ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നാട്ടകം വില്ലേജിൽ പരേതൻറെ ഭാര്യ സുജ രാമൻകുട്ടി , ചിങ്ങവനം കരയിൽ മണിതറ വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ നാട്ടകം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-01-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുജ രാമൻകുട്ടി 


ഭാര്യ 


66 


2 


| മകൻ 


46 


3 


മകൻ 


43 


രാജേഷ് രാമൻകുട്ടി മണിതറ 
രജീഷ് മണിതറ രാമൻകുട്ടി 
രാഗേഷ് മണിയറ രാമൻകുട്ടി 
രനീഷ് മണിതറ രാമൻകുട്ടി 


4 . 


മകൻ 


38 


5 


മകൻ 


35 


: ബി 3 5328 / 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധ മോഹൻ കുടമാളൂർ കരയിൽ 
സരസ്വതി നിലയം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അയ്മനം വില്ലേജിൽ പരേതയുടെ മകൻ അജീഷ് മോഹൻ , കുടമാളൂർ കരയിൽ 
സരസ്വതി നിലയം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അയ്മനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-01-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അജീഷ് മോഹൻ 


മകൻ 


43 


2 


ആശാ രാജൻ 


മകൾ 


41 


: ബി 3 -6359 1 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ ഏറ്റുമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി എസ് ഖാദർഖാൻ റാവുത്തർ 
കിഴക്കും ഭാഗം കരയിൽ ഗ്ലാസ് മഹൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറ്റുമാനൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മൈമൂൻ ബീവി , കിഴക്കും ഭാഗം കരയിൽ 
ഗ്ലാസ് മഹൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9229 


Revenue Department 


26th October 2021 


നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മൈമൂൻ ബീവി 


ഭാര്യ 


75 


2 


റജീന ബീവി 


മകൾ 


56 


3 


| റസിയ സലിം 


മകൾ 


55 


4 


| മുഹമ്മദ് അഷ്റഫ് 


മകൻ 


54 


5 


| 01 


മുഹമ്മദ് മുസ്തഫ 


മകൻ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9230 


KERALA GAZETTE 


Part III 


Kottayam District 


Kottayam Taluk 


NOTICE 


: ബി 3 -6859 1 2021 


16-09-2021 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി എസ് വിശ്വംഭരൻ മൂലവട്ടം കരയിൽ 
തടത്തുംകുഴിയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നാട്ടകം വില്ലേജിൽ പരേതൻറെ ഭാര്യ മീന വിശ്വംഭരൻ , മൂലവട്ടം കരയിൽ തടത്തുംകുഴിയിൽ വീട്ടിൽ , 
ബോധിപ്പിച്ച അപേക്ഷ നാട്ടകം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മീന വിശ്വംഭരൻ 


ഭാര്യ 


60 


2 


ദേവി കൃഷ് 


മകൾ 


36 


3 


ഉണ്ണി റ്റി വി 


മകൻ 


34 


: ബി 3 -8635 | 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ അതിരമ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹൻ ജേക്കബ് അതിരമ്പുഴ 
കരയിൽ മംഗലത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിരമ്പുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമ്മ ജേക്കബ് , അതിരമ്പുഴ കരയിൽ 
മംഗലത്തിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അതിരമ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ ജേക്കബ് 


ഭാര്യ 


72 


2 


രശ്മി ജേക്കബ് 


മകൾ 


42 


: ബി 3 -8826 | 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ ബാലകൃഷ്ണൻ നായർ പരിപ്പ് 
കരയിൽ അശ്വതി ഭവൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9231 


Revenue Department 


26th October 2021 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അയ്മനം വില്ലേജിൽ പരേതൻറെ മകൾ അമ്പിളി ബി , പരിപ്പ് കരയിൽ അശ്വതി 
ഭവൻ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അയ്മനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-08-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


54 


അമ്പിളി ബി 
സിത ബി 


2 


| മകൾ 


52 


3 


ബിപിൻ ബി 


മകൻ 


49 


4 


ജിജി റാണി അനിൽകുമാർ 


മകൾ 


47 


: ബി 3 -8889 | 2021 


14-09-2021 


അനന്തരാവകാശ 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി എം ദേവസ്യ നട്ടാശ്ശേരി കരയിൽ 
തെരുവൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മുട്ടമ്പലം വില്ലേജിൽ പരേതൻറെ മകൻ ബിജോയ് ഡി തെരുവൻ , നട്ടാശ്ശേരി കരയിൽ തെരുവൻ 
വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടമ്പലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിനോയ് ഡി തെരുവൻ 


മകൻ 


52 


2 


| ബിജോയ് ഡി തെരുവൻ 


മകൻ 


47 


: ബി 3 -9077 3 2021 


14-09-2021 


കോട്ടയം താലൂക്കിൽ അയ്മനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ കെ ജേക്കബ് അയ്മനം കരയി 
ൽ മണക്കുളത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 

വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അയ്മനം വില്ലേജിൽ പരേതൻറെ ഭാര്യ ജെസ്സി ജോൺ , 

അയ്മനം കരയിൽ 
മണക്കുളത്തിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അയ്മനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9232 


KERALA GAZETTE 


Part III 


1 


| ജെസ്സി ജോൺ 


ഭാര്യ 


57 


2 


| സ 


അൻഷു ജേക്കബ് ജോൺ 


| മകൻ 


33 


3 


ഗീതു ആനി ജോൺ 


മകൾ 


27 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.1 1.26 12:44:59 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


